Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


1 1. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


GOVERN 


| 
കര 


രള സർക്ക 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


26th March 2013 
2013 മാർച്ച് 26 
5th Chaithra 1935 
1935 ചൈതം 5 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


നെടുമങ്ങാട് സബ് കോടതി മുൻപാകെ 

( 2013 ഒ. പി. സക്സഷൻ നമ്പർ 1) 
ഹർജിക്കാർ - 
(1) നെടുമങ്ങാട് താലൂക്കിൽ പുല്ലമ്പാറ വില്ലേജിൽ 
ചുള്ളാളം എച്ച്. എസ്. മൻ സിലിൽ 

അബ്ദുൾ ജബ്ബാർ മകൻ 47 വയസ്സുള്ളഹസ്സിം. 
(2 ) ടി താലൂക്കിൽ പനവൂർ വില്ലേജിൽ എൻ. എസ്. 

മൻസിലിൽ നബീസാബീവി മകൾ ഷെലാബീവി. 
(3) ടി താലൂ ക്കിൽ ടി വില്ലേ ജിൽ ചുള്ളാളം 
- ജെ . എൻ. മൻസിലിൽ അബ്ദുൾ ജബ്ബാർ മകൻ 

38 വയസ്സുള്ള എ . ജെ . ഷിബു . 
(4 ) ടിയിൽ അബ്ദുൾ ജബ്ബാർ മകൻ 34 വയസ്സുള്ള 

ഷജിൽ. 
എതിർകക്ഷി: ഇല്ല. 


സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

മേൽവിവരിച്ച ഹർജിക്കാരുടെ മാതാവ് ഫാത്തുമാബീവി 
മകൾ നബീസാ ബീവി 19 - 4- 2012 - ലും പിതാവ് അബ്ദുൾ ജബ്ബാർ 
26 - 12 - 2012 - ലും മരണപ്പെട്ടുപോയിട്ടുള്ളതും ടി മരണപ്പെട്ട 
നബീസാബീവി പേർക്ക് 30 - 7 - 2010 - ലെ 785201839 നമ്പരായി 

നെടു മ ങ്ങാട് എൽ. ഐ . സി . ബാഞ്ചിൽ മാർക്കറ്റ് പ്ലസ് 
പദ്ധതിയിൽ നിക്ഷേപിച്ചിട്ടുള്ള - 1, 14 , 000 - 5 - 9 - 2008 - ൽ 
783837798 നമ്പരായി നെടുമങ്ങാട് എൽ. ഐ . സി . ബ്രാഞ്ചിൽ 
നിക്ഷേപിച്ചിട്ടുള്ള - 10 , 000 - എൽ. ഐ . സി . യിൽ ജീവൻ 
മധൂർ പോളിസിയിലുള്ള - 6, 600 ഉൾപ്പെടെ - 1, 30, 600 
ഹർജിക്കാർക്ക് വാങ്ങിയെടുക്കുന്നതിലേക്ക് ബോധിപ്പിച്ചിട്ടുള്ള 
ഈ നമ്പർ ഹർജി 2013 ഏപ്രിൽ മാസം 4 -ാം തീയതി പകൽ 
11 മണിക്ക് വിചാ ര ണ യിരിക്കുന്ന തി നാൽ ആർക്കെങ്കിലും 
തർക്കമുള്ളപക്ഷം ആ യത് അന്നേ ദിവസം 11 മണിക്ക് 

കോ ട തി യിൽ നേരിട്ടോ അ ധി കാ ര പ്പെടു ത്തിയ ഏജന്റ് 
മുഖാന്തിരമോ തർക്കം ബോധിപ്പിക്കേണ്ടതും അല്ലാത്തപക്ഷം, 
എതിർക ക്ഷി കൾ ഇല്ലായെന്നുകണ്ട് ഹർജി സംഗതി 
തീരുമാനിക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ തെര്യപ്പെടുത്തി 
കൊള്ളുന്നു . 
നെടുമങ്ങാട്. 

മുരളിമോഹനകുമാർ, ആർ. ബി. 
ഹർജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്. 


